Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . 02 ). MMIB 
KL /TV ( N ) / 12 /2009 - 2011 


OVERN 


OLDS 


MOD 


VMENT OF 


Sra 


OF KERALA 


790 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


13th July 2010 
2010 20001 13 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


\ 28 


ueijo 55 


നമ്പർ 


22nd Ashadha 1932 
1932 BYO 950o 22 


PART III 


Police Department 


NOTIFICATION 
No . T4-23363/ 2010 . 

8th July 2010 . 
The following is the Select List of Sub Inspectors of 
Police (General Executive ) fit for promotion as Circle 
Inspector of Police for the year 2009 (for the vacancies in 
2010 ) prepared by the DPC (Lower) held on 29 -6 -2010 
which was approved by the Government vide Government 
Letter No . 52127/A2/ 10 /Home dated 6 - 7 - 2010 . 


Select List of Sub Inspectors of Police (GE) for the 

year 2009 ( for the vacancies in 2010 ) 


-riniviosóo 


1. Sri John Varghese 
2 . „ Krishnan , M . K . 
3. „ Babu, V. V . 

Benny, T. V . 
Sherief, P. A . 
Stalin , M . M . 
Venu, P. P. 

Santharam , M . K . 
9. „ Raju , R . 
10 . Ayyappan , T. C . 
11 . , Baby, K . S. 


12. Sri Hariharan , K . C . 
13. „ Johnson , A . M . 

, Achuthan 
15. „ Suresh Kumar, A . S . 

Radhakrishnan , V. K . 

Joseph , V. C . 
» Vijayan , B . 

Ramachandran, S. 

Vijayan, R . 
, Ratnakaran Nair, M . V . 
22. , Raveendran 
23 . Prakash , M . 

Praveen , U . G . 

Baburajan , B . 
, Sathyavrithan 

Rajendran , K . 
Sudarsanan , V. 

Ganga Prasad , V. 
„ Ravi Kumar, M . 
31. , Babu , C . (Sr.) 


E 6776 
U 412 
Q4428 
T 8487 
T 8490 
U 417 
T 8495 
T 8493 
T 8494 
U 419 
Q4431 

T 8496 
Q4434 

T 8497 
T4433 
T 8504 
T 8510 
T 8511 
T 8514 
Q4446 


E 6774 
U 381 
U 397 
E 6777 
E 6786 
E 6787 
U 400 
E 6773 
U 408 


13th JULY 2010] 


POLICE DEPARTMENT 


32 . Sri Anil Kumar, M . V. 
- ,, Sunil Kumar, M. 

, Sadan , K . 
, Ravi Kumar, V. R . 
, Mohammed Riaz , S. 
, Ashokan , R . 

Sunny Chacko (Sunny, T. C .) 
Sunil, M . D . 

Arun Kumar, S . 
41 . ,, Benny, V. V. 

- Suresh , S . Y. 
43 . ,, 

Ashraf Thengalakkandiyil 
-- Jophy, V. J. 
, Vinod Kumar, K . 
, Baiju Kumar, K . 
, Asharaf, A . A . 

, Sivankutty, P. K . 
- ,, Roy, V . 
, Anil Kumar, K . R . 

Rajappan , T. 
Premachandran , K . E . 
Pratheep Kumar, S . 

Babu Peringeth 
- Sajeev, K . K . 

Sunil Kumar , C . K . 

Bharathan, M. K . 
58 . , Mathew George 

- ,, Dhanjaya Babu , P. K . 


60 . Sri Pradeep Kumar, T. R . 

Shainu Thomas 
Anurup , R . S. 
Kamarudheen , Y. 

Vinod Kumar, R . 
| , Ajayanath , G. 

Rajeev, V. 
Rasith , V . T. 
Thomas, A . J. 
Salish , N . S . 
Sidhique, A . M . 
Jayan Dominic 
Joshy Jose 
Viswambharan Nair, V. K . 
Gangadharan , M . 

Shaji, S . 
76 . , Abdul Shereef, K . K . 

Baiju Kumar, R . 
Nizamudeen , Y. 

Sethu , K . C . 
80 . , Biju , K . M. 

- , Rakesh , P . S . 


JACOB PUNNOOSE , 
Director General of Police & 

Convenor 
Departmental Promotion 

Committee (Lower). 


Police Headquarters , 
Thiruvananthapuram . 


ലേല പരസ്യം 


നമ്പർ ജി1- 58555 / 07 / സി . സി . 


2010ജൂ 


ലൈ1. 


- വിവിധ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതും ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള രീതിയിൽ പോലീസ്കണ്ടെടുത്തിട്ടുള്ളതും ഇതുവരെ 
ആയിട്ടും ഉടമസ്ഥന്മാർ അവകാശവാദമുന്നയിക്കാത്തതുമായ ചാത്തമംഗലം യാർഡിലും വിവിധ സ്റ്റേഷനുകളിലും സൂക്ഷിച്ചിട്ടുള്ള 
വിവിധ തരം വാഹനങ്ങൾ താഴെ കാണിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ ചാത്തമംഗലം വാർഡിലും സ്റ്റേഷനുകളിലും വച്ച് രാവിലെ 
11 മണിക്ക് പരസ്യമായി ലേലം ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നു . 


കമ 
നമ്പർ 


സ്റ്റേഷൻ 


- രജിസ്റ്റർ നമ്പരും 
വാഹനത്തിന്റെ പേരുവിവരവും 


നിരതദ്രവ്യം 
രൂപ് 


- ലേലം ചെയ്യുന്ന് 

ദിവസം 


(1) 


( 3 ) 


( 5) 


Feroke 


27- 8- 2010 


KL 08 AB 8736 - M/ c Bajaj, CT 100 
KL 18 -861 - Autoriksha ( Ape) 
KL 11 K 3016 - Auto Bajaj 
KL 11 P 4345 - Auto Bajaj 
KL 11 E 1514 - Auto Bajaj 
KL 11 6180 - M/ C Hero Honda 
KL 10A169 _ M/ C Bajaj 
KL 11K -6319 - M/ C 
KL 11 Z -782 - M/ C 


500 
1, 000 
1, 000 
1, 000 
1, 000 


500 


Panniyankara 


28- 8 - 2010 


500 
500 


Kasaba 


30- 8- 2010 


500 


13th JULY 2010 ] 


POLICE DEPARTMENT 


(1 ) 


(2) 


(3) 


(5) 


500 


Kasaba 
Nallalam 


31-8 -2010 


1,000 
500 
500 


Chevayur 


2 -9 -2010 


500 


1,000 


Nadakkavu 


4 - 9 - 2010 


500 


500 


500 


Medi. College 


6 - 9-2010 


500 


Elathur 
Chathamangalam Yard 


10 - 9 - 2010 


KL 11B 1835 — M /C 
KL 11L8881 - Auto Bajaj 
KL 11 T 6255 — M /CTVS 
KL 11 C 8805 — Scooter Kinetic 
KL14 B 76184M /C TVS 
KL 11 G 2629 — Auto Bajaj 
KL 57 2419 — M /CTVS 
KL 10 5974M / C Hero Honda 
KL 11H 3510 — M / C Yamaha 
KL 10 D 5536 M /C Hero Honda 
KL 11 U 6517 — M /C TVS 
KL 11 W 707 — M /C Bajaj 
KL 11 Z 8867 — M /C Yamaha 
KL 11 S 182 — M /C TVS 
KL 11 Z 311 - M / C Hero Honda 
KL 10C 9999 – MaruthiCar 
KL 10 M 8695 — Auto Bajaj 
KL M 7808 — M Car Mahindra Jeep 
KL 10 M 2829 — M Car Ambassador 
KL 11 8846 _ Scooter Bajaj 
KL 11 F 2575 — LGV Mini Lorry Tata 
KL 11 E 3196 —- Auto Bajaj 
KL 11 C 9046 - Auto Bajaj 
KED 4536 — Bus Tata 
KL 11 G5363 — M /C TVS 
KL 11 A 332 — M /C 
KRZ 5134 _ Scooter 
KED 5642 — Luna 
KED 17867M /C Hero Honda 
KED 894 _ Scooter Bajaj 
KL 11 T 1824 — M /C Hero Honda 
KL 11 A 8842 — M / C Hero Honda 
KED 8794M / C Yamaha 
KL 11 B 9830 — Scooter Kinetic 
KL 9 J 592 — M /C Hero Honda 
KL 11 D 8632 — Scooter Bajaj 
KL 11G6877 — Auto 
KL 11 6 9394 _ Scooter Kinetic 
KL 11 E 4002 — Scooter 
KL 11 B 1567 — M /C 
TCT 9173 — -M /C 
KL 11 C 575 — M /C 
KL 11 N 4219 - M /C 


500 
2,000 
1,000 
2 ,000 
2,000 

500 
3 ,000 
1,000 
1,000 
3,000 


500 
500 
500 


500 


500 


11- 9 - 2010 


13th JULY 2010] 


POLICE DEPARTMENT 


| ( 2 ) 


( 4) 


( 5 ) 


Chathamangalam Yard 


500 
2,000 
2,000 
2,000 


500 


12- 9 - 2010 


500 


KRD 623 — Scooter 
TDB 5231 - M/ C Enfield 
No Number — M / C Yesdi 
No Number — M /C Yamaha 
KLB 1982 — Scooter 
No Number — Scooter 
KLO 8114 _ Scooter 
TN 01 K 2167 - M Car Maruthi 
No Number — M Car Ambassador 
No Number — M Car Maruthi 
KL 11 E 6857 — Scooter Kinetic 
KL 11 F 719 — M / C Suzuki 
KL 11 N 1231 - M / C 
KL 11 S 74114M /C Yamaha 
KL 11 T 7061 — M /C 

KL 11 F 878 -_ - M/ C 
| KL 11 B 4687 - M/ C 
KL 10 D 2694 - Auto 
KL 11L 805 - M/C 
KA 18 H 3266 - M/ C 
KL 11 H 3044 - M/ C TVS Max 100 
KL 11 C 9624M /C Yamaha 
KA 13 N 1112 — M Car Ambassador 
KL 10 D 4396 — Scooter 

KL 10 K 8485 — M /C 
| KL 11 A 5253 _ M/ C 
KL 11 K 49 M 80 
TMA 1695 — Scooter 
KED 1059 Bus 
KLL 8317 _ Goods Auto 
KL 11 G 3280 — M / C Kinetic 


500 

500 
1,000 


500 


- 500 
- 500 


2,000 


- 500 


- 500 


- 500 

500 

500 
3,000 
1,000 


500 


- ലേലത്തിന് മുമ്പ് ടി വാഹനത്തിന്റെ ഉടമസ്ഥർ വാഹനത്തിന്റെ ഒറിജിനൽ രേഖകളുമായി വരുന്നപക്ഷം ആയത് 
പരിശോധിച്ച് വാഹനം വിട്ടുകൊടുക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലദിവസം ലേലസ്ഥലത്ത് 
കൃത്യസമയത്ത് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പായി നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം അടച്ച് രശീതി 
വാങ്ങേണ്ടതുമാണ്. ലേലം കഴിഞ്ഞാലുടൻ ലേലം നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം തിരിച്ചു നൽകുന്നതാണ്. ലേലത്തിനുവച്ച 
വാഹനങ്ങൾ ലേലത്തിനു മുമ്പുള്ള 10 പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണിക്കും വൈകുന്നേരം 5 മണിക്കും ഇടയിൽ ബന്ധ 
പ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ അനുമതിയോടുകൂടി നേരിട്ട് പരിശോധിക്കാവുന്നതാണ്. ലേലംകൊണ്ടയാൾ ലേലദിവസം തന്നെ ലേലത്തുക 
യുടെ 50 % ഉടനെ തന്നെ അടക്കേണ്ടതും ബാക്കി തുക 10 ദിവസത്തിനകം അടച്ച് വാഹനം കൈപ്പറ്റേണ്ടതുമാണ്. ലേലം 
കൊള്ളുന്ന ആൾ 0.5 % വാറ്റ് നികുതിയും 1 % സെസ് നികുതിയും അടയ്ക്കേണ്ടതാണ്. 

ഈ നിബന്ധനകൾക്ക് വിപരീതമായി ലേലംകൊണ്ട് ആൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച നിരതദ്രവ്യം 
സർക്കാരിലേക്ക്മുതൽ കൂട്ടുന്നതും വസ്തുക്കൾ പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. 


- കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഉചിതമെന്നു തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പും കൂടാതെ ലേലം നിർത്തി 
വയ്ക്കുന്നതിനുള്ള അധികാരം ഉണ്ടായിരിക്കും. 


( ഒപ്പ്) 


പോലീസ്കമ്മീഷണർ. 


സിറ്റി പോലീസ് കാര്യാലയം, 
കോഴിക്കോട്. 


13th JULY 2010 ] 


POLICE DEPARTMENT 


69 


ലേലപ്പരസ്യം 


നമ്പർ ജി - 2 / 4060/ 2010 / ഡി. ആർ. 


2010 ജൂൺ 30 . 


വടകര പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലെ പടിഞ്ഞാറ് 
ഭാ ഗ ത്തുള്ള താമ സ യോ ഗ്യ മ ല്ലാ ത്ത തും വട ക ര 
മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ വരുന്നതുമായ VM XXXVI 
2668 നമ്പർ മുതൽ VM XXXVI 2682-ാം നമ്പർ വരെയുള്ള 
15 പോലീസ് ഫാമിലി ക്വാർട്ടേഴ്സ്സു കൾ പൊളിച്ചു മാറ്റി 
വിൽക്കുന്നതിന് ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ലേലം കഴി ഞ്ഞാലുടൻ ലേല ത്തിൽ പങ്കെ ടു ക്കാൻ 
എത്തിയിരിക്കുന്നവരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ 
തുറക്കുന്നതും ലേലം വിളിച്ച തുകയോ ദർഘാസ് തുകയോ 
ഏതാണ് കൂടുതൽ ആ തുകയ്ക്ക് യുക്തമെന്ന് തോന്നുന്ന 
പക്ഷം ലേലം/ദർഘാസ് സ്ഥിരപ്പെടുത്തുന്നതും അപ്രകാരം 
ലേലം/ ദർഘാസ് താൽക്കാലികമായി ഉറപ്പിച്ചും കിട്ടിയ ആൾ 
ലേലം/ ദർഘാസ് തുകയുടെ പകുതി സംഖ്യ നിരതദ്രവ്യം 
ഒഴികെ ലേല സ്ഥലത്തുവച്ച് അടയ്ക്കേണ്ടതും ബാക്കി സംഖ്യ 
- നികുതി ഉൾപ്പെടെ ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തി 15 
ദിവ സ ത്തിനുള്ളിൽ അടച്ച് സ്വന്തം ചെല വിൽ ലേലം/ 
ദർഘാസ് പ്രകാരം ലഭിച്ച കെട്ടിടങ്ങൾ മേൽ പറഞ്ഞ ദിവസ 
ത്തിനുള്ളിൽ പൊളിച്ചു നീക്കി സ്ഥലം ഒഴിഞ്ഞു തരേണ്ടതാണ്. 


നിരതദ്രവ്യം -8,300 രൂപ. 


ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 

മേൽ പറഞ്ഞ നിബ ന്ധ ന ക ൾ ലേലം / ദർഘാസ് 
സമയവും 13 - 8 - 2010 - ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പ്. 

കൊണ്ടയാൾ ലംഘിച്ചാൽ ടിയാൻ അടച്ച നിര തദവ്യം 

സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതും പ്രസ്തുത കെട്ടിടങ്ങൾ 
ലേലത്തീയതിയും സമയവും 16 - 8- 2010 രാവിലെ 11 മണി. 

പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. പുനർ ലേലത്തിൽ 
ലേല സ്ഥലം വടകര പോലീസ് സ്റ്റേഷനു സമീപം . 

സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയതിന് 
ആദ്യം ലേലം കൊണ്ടയാൾ ഉത്തരവാദിയായിരിക്കുന്നതാണ്. 

മാത്രമല്ല പുനർ ലേലത്തിൽ മുൻ തുകയേക്കാൾ കൂടിയ 
ലേല ത്തിൽ പങ്കെ ടു ക്കുവാൻ ആഗ ഹി ക്കു ന്ന വർ 

തുക ലഭിച്ചാൽ ആയതിനുമേൽ ടിയാന് അവകാശമുണ്ടായിരി 
ലേലത്തിന് നേരിട്ട് ഹാജ രാ കേ ണ്ടതും ലേലസമയത്തിന് 
ഒരു മണിക്കൂർ മുമ്പ് നിശ്ചിത നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതു 

ക്കു ന്ന ത ല്ല . യാതൊരു കാരണവും കാണിക്കാതെ ഈ 

നോട്ടീസ് പ്രകാ രമുള്ള ലേലം മാറ്റി വ യ്ക്കാനോ 
മാണ്. കൂടാതെ മേൽ പറഞ്ഞ ക്വാർട്ടേഴ്സകൾ പൊളിച്ചു 

അസ്ഥിരപ്പെടുത്തുവാനോ ഉള്ള പൂർണ്ണാധികാരം കോഴിക്കോട് 
വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വർ സീൽ ചെയ്തു ദർഘാസുകൾ 

റൂറൽ ജില്ലാ പോലീസ് സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരിക്കും. 
നേരിട്ടോ തപാൽ മാർഗ്ഗമോ 13 - 8- 2010 -ാം തീയതി 4 മണിക്കു 
മുമ്പായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് ഓഫീസിൽ കൂടുതൽ വിവരങ്ങൾക്ക് കോഴിക്കോട് റൂറൽ ജില്ലാ 
ലഭിക്കത്തക്കവണ്ണം ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസിനോടൊപ്പം - പോലീസ് ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 
മുകളിൽ കാണിച്ച തുകയ്ക്കുള്ള നിരതദ്രവ്യമായി ഏതെങ്കിലും 
ദേശസാൽകൃത ബാങ്കിൽ നിന്നും കോഴിക്കോട് റൂറൽ ജില്ലാ 

- (ഒപ്പ്) 

ജില്ലാ പോലീസ് ഓഫീസ്, 
പോലീസ് സൂപ്രണ്ടിന്റെ പേരിൽ മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റ് കോഴിക്കോട് റൂറൽ, 

ജില്ലാ പോലീസ് സൂപ്രണ്ട്, 
അടക്കം ചെയ്യേണ്ടതാണ്. 

വടകര - 5 . 

- കോഴിക്കോട് റൂറൽ. 


